Kerala Gazette No 12 dated 18th March 2008 . 


PART III 


FOREST DEPARTMENT 


കോന്നി ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


ദർഘാസിനോടൊപ്പം 50 (അൻപത്) രൂപയുടെമുദ്രപത 
ത്തിൽ കരാറു കാ രൻ ഒപ്പിട്ട ഒരു പ്രാഥമിക ഉടമ്പടികൂടി 
സമർപ്പിക്കേണ്ടതാണ്. കേരള പൊതുമരാമത്തുവകുപ്പിലെ ലേല 
ദർഘാസ് നിബന്ധനകൾ എല്ലാംതന്നെ ഈ ജോലികൾക്കും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ 
കോന്നി റെയിഞ്ചാഫീസിലോ ഓഫീസ് സമയങ്ങളിൽ നേരിട്ട് 
അന്വേഷിച്ചറിയേണ്ടതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് 

( ഒപ്പ്) 
ഓഫീസ്, കോന്നി. -- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


TIMBER SALES DIVISION , PALAKKAD 


നമ്പർ കെ . എൻ. ഡി - 1204 / 2008. 

2008 മാർച്ച് 10. 
കേരള ഗവർണ്ണർക്കു വേണ്ടി കോന്നി വനം ഡിവിഷ 
നിൽപ്പെട്ട താഴെ പറയുന്ന ജോലികൾക്കായുള്ള മുദ്ര വച്ച 
ദർഘാസുകൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും 2008 മാർച്ച് മാസം 28 -ാം തീയതി 
പകൽ 3 (മൂന്ന്) മണിവരെ ഈ ഓഫീസിൽ ലഭിക്കത്തക്ക 
വണ്ണം ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫാറങ്ങൾ അന്നേ 
ദിവസം പകൽ ഒരു മണിവരെ ഈ ഓഫീസിൽ നിന്നും 
നിശ്ചിത വിലയ്ക്ക് ( വില്പന നികുതിയടക്കം) ലഭിക്കുന്നതാണ്. 
ദർ ഘാ സ് ഫാറ ങ്ങ ൾ പര സ് പരം കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ദർഘാസ് ദിവസം അവധി ദിവസമായോ, മറ്റു 
പൊതു അവധി ദിവസമായോ വന്നാൽ അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേ ദിവസം പകൽ 
3.30- ന് കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോഅപ്പോൾ 
ഹാജരുള്ള കരാറു കാരുടെ സാന്നി ദ്ധ്യ ത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരത 
ദ്രവ്യം ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് കോന്നി 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർക്ക് മാറത്തക്കവിധം പ്ലഡ്ജ് 
ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതും 
ആയത് ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതുമാണ്. 
കരാറുകാർ അവരവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ച് 
ദർഘാസ് ഫാറത്തിന് അപേക്ഷിക്കേണ്ടതാണ്. ടി പരസ്യ 
പ്രകാരമുള്ള ജോലികൾക്ക്എന്തെങ്കിലും സാങ്കേതിക തടസ്സം 
ഉണ്ടാകുന്നപക്ഷം ടെൻഡർ റദ്ദാക്കുവാൻ കോന്നി ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


TENDER - CUM -AUCTION SALE NOTICE 


No , TSP2 -1230 /2007. 


1st March 2008 . 


It is hereby notified for the information of the public 
that the Tender-cum - Auction sale of Timber etc. mentioned 
in the schedule will be conducted at 10 a . m . subject to 
the sale conditions published in Kerala Gazette No. 51 
dated 25 -12- 2007 by the Chief Conservator of Forests (P ), 
Thiruvananthapuram vide Pro (5) 7017/07 dated 12 -12- 2007. 


SCHEDULE 


കമ 


ജോലിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


Teak Misc. 
Poles Timbers 
( Nos.) ( M ) 


നമ്പർ 


Name of Depot Auction Teak Teak 

Date Export Timber 

| ( M ) ( M ) 
Nedumgayam 3-4-2008 15 2nd Class -135 
(Malappuram ) 

3rd Class - 110 
4th Class - 100 
Others -40 


100 


കോന്നിഎക്കോടൂറിസംപദ്ധതി രണ്ടാംഘട്ട 
വികസനം- വർക്ക്ഷോപ്പ് കെട്ടിടത്തിന്റെ 
പുനരുദ്ധാരണവും അനുബന്ധജോലികളും 
നിർവ്വഹിക്കുക -രൂപ 6,63,000 


125 


16, 600 


2 


16- 4- 2008 


.. 


.. 


.. 


40 


Walayar 
( Palakkad ) 


കോന്നി എക്കോടൂറിസം സെന്ററിൽ 
നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിലും പദ്ധതി 
പ്രദേശത്തും ആവശ്യമായ ഇലക്ട്രിക്കൽ 
ജോലികൾ ചെയ്യുക ( ഇലക്ട്രിക്കൽ കരാറു 
കാർക്കുമാത്രം) - രൂപ 29,98,000 


.. 160m 


.. 


190 


Aruvakkode 24 -4 - 2008 
(Malappuram ) 


50 ,000 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 700 + വാറ്റ്. 


Cost of tender form - Rs. 100 + VAT 
EMD - Teak - Rs. 10,000 , Others Rs. 5,000 


ദർഘാസ് തീയതി-- 28 -3 - 2008. 


ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി ഉടമ്പടി തീയതി 
മുതൽ മൂന്നു മാസം. 


Further details can by had from the Depot Officer 
and from this office during office hours . 


Gaz , No. 12 / 2008 /DTP . (Forest) . 


പാലക്കാട് തടി വിൽപ്പന വിഭാഗത്തിന്റെ കീഴിലുള്ള 
ഡിപ്പോകളിൽ അട്ടിവെച്ചിട്ടുള്ള തടിയിനങ്ങൾ താഴെ പട്ടിക 
യിൽ പറയുന്ന തീയ തി ക ളിൽ രാവിലെ 10 മണിക്ക് 
25 -12 - 2007 - ലെ 51 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) തിരുവനന്തപുരം 

പാ ( 5) 7017 / 07 തീയതി 12 -12 - 2007 നമ്പരായി പ്രസിദ്ധീകരിച്ചി 
ട്ടുള്ള നിബ ന്ധ ന കൾക്ക് വിധേ യ മാ യി ദർഘാസ്/ ലേല 
വ്യവസ്ഥകൾ പ്രകാരം വിൽക്കുന്നതാണ്. 


FU (2 ) 19414/2000 dated 8- 1- 2002 in Kerala Gazette Extra 
ordinary Number 87 dated 18- 1- 2002 on pages 1 to 12 . If 
the date of auction happens to be a public holiday or if 
the sale is not conducted due to some incredible reasons 
like bundh etc. the sale will be conducted on alternative 
day at the same place and time. Further details in this 
regard can be obtained from the Range Officer, Edavanna 
or from this office during working hours. 


- പട്ടിക 


SCHEDULE 


ഡിപ്പോയുടെ ലേല തേക്കുതടി തേക്കുതടി തേക്ക് പലജാതി 
പേര് തീയതി കയറ്റുമതി ( എം ) കഴ ( എം ) 
- ( എം ) 

(എണ്ണം) 


Approximate 

quantity 


Sl. Name of 
No . plantations 

from which 
the materials 

extracted 


Name of 
Dumping 
Depot 


3 - 4 - 2008 


15 


2 -ാം തരം - 135 


100 


125 


നെടുങ്കയം 
( മലപ്പുറം) 


3 -ാം തരം - 110 
4 -ാം തരം - 100 


മറ്റുള്ളവ - 40 


16 - 4 - 2008 


.. 


40 


1 1965, 1963, 

1968, 1978 
TP Edakkode 


വാളയാർ 
( പാലക്കാട്) 


Edakkode 


. 


160 ( എം . ) 


19 0 


അരുവാക്കോട് 24 - 4 - 2008 
(മലപ്പുറം) 


Teak Timber- 7.909m 
TG 1st Poles-24 Nos. 
TG 2nd Poles -59 Nos . 
TG 3rd Poles - 229 Nos. 
TG 4th Poles-380 Nos. 
TG 5th Poles- 165 Nos. 
Misc . Timber-76 .281m3 
Misc . Poles -2800 Nos . 
Teak Firewood - 1 MT 
Misc . Firewood- 3 MT 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ് 


ഇ . എം. ഡി . - തേക്കിന് 10,000 രൂപ, മറ്റിനം 5,000 രൂപ 


വിശ ദ വി വ ര ങ്ങ ൾക്ക് ഈ ഓഫീ സി ലോ ഡിപ്പോ 
ഓഫീസിലോ ബന്ധപ്പെടേണ്ടതാണ്. 


Edakkode 


2 1987, 1989, TG 2nd Poles - 13 Nos . 
1990 

Misc . Poles - 137 Nos. 
TP Edakkode Misc. Timber -7.648 m3 


(Sd.) 


Timber Sales Division , 
Palakkad. 


Divisional Forest Officer 
(For and on behalf of the 

Governor of Kerala). 


Date and time of auction - 26 -3 - 2008 , 11 .30 a. m . for 

Sl. No. 1 and 29- 3- 2008 , 11 a. m . for Sl. No. 2. 
| Remarks -Re- sale 


NILAMBUR NORTH DIVISION 


TENDER - CUM -AUCTION SALE NOTICES 


No. B1-1461/2008 (1). 


10th March 2008. 


It is hereby notified for the information of the public 
that the tender-cum - auction sale / re - sale of Teak / 
Miscellaneous Timber/Poles and Miscellaneous Firewood 
available at Edakkode Dumping Depot under this Division 
as mentioned in the schedule below will be conducted on 
the dates noted below by the Divisional Forest Officer, 
Nilambur North Division or any other officer authorised by 
him subject to the sale conditions published by the Chief 
Conservator of Forests , Thiruvananthapuram vide Number 


- നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ എടക്കോട് ഡമ്പിംഗ് 
ഡിപ്പോയിൽ അട്ടിവച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ വിവരിച്ചി 
ട്ടുള്ള തേക്ക് പലജാതി തടികൾ കഴകൾ താഴെ കാണുന്ന 
തീയതികളിലും സമയത്തും നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ 

ഫോറ സ്റ്റാ ഫീ സറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന 
ഓഫീസറോ ലേലം/ പുനർലേലം ചെയ്തു വിൽക്കുന്നതായിരി 
ക്കു മെന്ന് ഇതിനാൽ ബന്ധ പ്പെട്ടവരെ അറി യി രു ന്നു . 
- 18 -1- 2002 - ലെ 87 -ാം നമ്പർ അസാധാരണ കേരള ഗസറ്റിലെ 1 
മുതൽ 12 വരെ പേജുകളിൽ ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ 8 - 1- 2002 - ലെ എഫ്. യു . ( 2 ) 19414 / 2000 
നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല നിബന്ധന 
കൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം 
നടത്തൽ. ലേല ദിവസം അവധിയായി വരികയോ അപ്രതീക്ഷി 
തമായ ബന്ദ്, ഹർത്താൽ തുടങ്ങിയ മുടക്കുകളുണ്ടാവുകയോ 
ചെയ്താൽ അടുത്ത തീയ തി യിൽ അതേ സ്ഥലത്തും 
സമയത്തും വച്ച് ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ എടവണ്ണ ഫോറസ്റ്റ് 
റെയിഞ്ചാഫീസിലോ പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. 


പട്ടിക 


ശരാശരി 
ഉൽപ്പന്നം 


കമ 

വിഭവ 
നമ്പർ സമാഹരണം 

നടത്തുന്ന 
തോട്ടങ്ങളുടെ 

പേര് 


ഡമ്പിംഗ് 
ഡിപ്പോയുടെ 

പേര് 


Name of Plantations from which the materials 

exracted — 1968 TP Edakkode 
Approximate quantity - Misc. Poles -300 Nos . 
Name of Dumping Depot— Edakkode 
Date and time of auction — 26 -3-2008, 11 a. m . 
Remarks — Risk and loss of Sri. A . V. Mehaboob , 
- Lot No. 105 /2006, 108/2006 , 109/2006, 110/2006 of 

auctioned on 25 -3 - 2006 at Dumping Depot, 
Edakkode. 


1965, 1963, തേക്ക് തടികൾ-7.909 എം 
1968, 1978 1 -ാം തരം തേക്ക് കഴകൾ- 24 എണ്ണം 
ടി . പി. 2 -ാം തരം തേക്ക് കഴകൾ- 59 , 
എടക്കോട് 3 -ാം തരം തേക്ക് കഴകൾ- 229 ,, 

4 -ാം തരം തേക്ക് കഴകൾ - 380 ,, എടക്കോട് 
5 -ാം തരം തേക്ക് കഴകൾ- 165 , 
പലജാതി തടികൾ- 76.281 എം 
പലജാതി കഴകൾ- 2800 എണ്ണം 
തേക്ക് വിറക്-1 എം . റ്റി. 

പലജാതി വിറക്- 3 എം . റ്റി . 
2 1987 , 1989 , 2 -ാം തരം തേക്ക് കഴകൾ-13 എണ്ണം 

1990 ടി . പി . പലജാതി തടികൾ- 7.648 എം എടക്കോട് 
എടക്കോട് പലജാതി കഴകൾ- 137 എണ്ണം 


ലേല തീയതിയും സമയവും ക്രമനമ്പർ 1- ന് 26 - 3 - 2008, 

11. 30 മണി, ക്രമനമ്പർ 2 - ന് 29 - 3 - 2008, 11 മണി. 
റിമാർക്സ് - പുനർ ലേലം. 


( 2 ) 


നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ എടക്കോട് ഡമ്പിംഗ് 
ഡിപ്പോയിൽ അട്ടിവച്ചിട്ടുള്ളതും ശ്രീ . എ . വി . മെഹബൂബിന്റെ 
നഷ്ടോത്തര വാദിത്വത്തിലുള്ളതും താഴെ വിവരിച്ചിട്ടുള്ള 
പലജാതി കഴകൾ താഴെ കാണുന്ന തീയതിയിലും സമയത്തും 
നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഓഫീസറോ ലേലം/പുനർലേലം ചെയ്ത 
വിൽക്കു ന്ന താ യി രിക്കു മെന്ന് ഇതി നാൽ ബന്ധപ്പെട്ടവരെ 
അറിയിക്കുന്നു . 18- 1- 2002 - ലെ 87 -ാം നമ്പർ അസാധാരണ കേരള 
ഗസറ്റിലെ 1 മുതൽ 12 വരെ പേജുകളിൽ ബഹുമാനപ്പെട്ട 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 8 - 1 - 2002 - ല 
എഫ്. യു . ( 2) 19414 / 2000 നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ 

പൊതു വായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും 
വിധേയമായിട്ടായിരിക്കും ലേലം നടത്തൽ. ലേല ദിവസം 
അവധിയായി വരികയോ അപ്രതീക്ഷിതമായ ബന്ദ്, ഹർത്താൽ 
തുടങ്ങിയ മുടക്കുകളുണ്ടാവുകയോ ചെയ്താൽ താഴെ ചേർത്തി 
രിക്കുന്ന തീയതിയിൽ അതേ സ്ഥലത്തും സമയത്തുംവച്ച് 
ലേലം നട ത്തു ന്ന താ ണ് . ലേലം സംബ ന്ധിച്ച കൂടു തൽ 
വിവരങ്ങൾ ഈ ഓഫീസിലോ എടവണ്ണ ഫോറസ്റ്റ് റെയിഞ്ചാ 
ഫീസിലോ പ്രവർത്തി സമ യ ങ്ങ ളിൽ അന്വേ ഷി ച്ചാൽ 
അറിയാവുന്നതാണ്. 
വിഭവ സമാഹരണം നടത്തുന്ന തോട്ടങ്ങളുടെ പേര് - 

1968 ടി . പി . എടക്കോട്. 
ശരാശരി ഉൽപ്പന്നം - പലജാതി കഴകൾ 300 . 
ഡമ്പിംഗ് ഡിപ്പോയുടെ പേര് - എടക്കോട്. 
ലേല തീയതിയും സമയവും - 26- 3 - 2008, 11 മണി 
റിമാർക് സ് - 25 - 3 - 2006 - ൽ എട ക്കോട് ഡമ്പിങ്ങ് 

ഡിപ്പോയിലെ 105/ 2006, 108/ 2006 , 109 /2006, 110 /2006 
എന്നീ ലോട്ടുകളിലെ പല ജാതി കഴകൾ 
ശ്രീ. എ . വി . മെഹബൂബ്എന്നയാളുടെ നഷ്ടോത്തര 
വാദിത്വത്തിൽ. 


No . B1-1461/ 2008 ( 2 ). 

10th March 2008 . 
It is hereby notified for the information of the public 
that the tender- cum -auction sale/re -sale of Miscellaneous 
Poles available at Edakkode Dumping Depot under this 
Division as mentioned below will be conducted in the risk 
and loss of Sri A . V . Mehaboob on the dates noted by 
the Divisional Forest Officer, Nilambur North Division or 
any other officer authorised by him subject to the sale 
conditions published by the Chief Conservator of Forests , 
Thiruvananthapuram vide number FU ( 2) 19414 /2000 dated 
8 - 1- 2002 in Kerala Gazette Extra Ordinary number 87 dated 
18 - 1 - 2002 on pages 1 to 12 . If the date of auction happens 
to be a public holiday or if the sale is not conducted due 
to some incredible reasons like bundh etc. the sale will be 
conducted on alternative day at the same place and time. 
Further details in this regard can be obtained from the 
Range Officer, Edavanna or from this office during working 
hours . 


| ( Sd.) 
Divisional forest Officer. 


Nilamur North Division . 


